Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg. No . KL/TV ( N )/634/2018 - 20 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2020 ഫെബ്രുവരി 18 
18th February 2020 

1195 കുംഭം 5 
5th Kumbham 1195 


നമ്പർ 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


1941മാഘം 29 
29th Magha 1941 


PART III 
Dairy Development Department 


കണ്ണൂർ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി - കണ്ണൂർ ക്ഷീര വി ക സ ന ഓഫീസിലെ ഡയറി ഫാം 
ഡയറക്ടറുടെ നടപടിക്രമം 

ഇൻസ്ട്രക്ടറെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 
നമ്പർ സി - 1686 / 2014. 

2020 ജനുവരി 22. 

72 പ്രകാരം ലിക്വി ഡേറ്ററായി നിയമിച്ചു . മേൽ രണ്ടാം 

പരാമർശം പ്രകാരം ലിക്വിഡേറ്റർ കേരള സഹകരണ സംഘം 
വിഷയം: - ക്ഷീര വികസന വകുപ്പ്, കണ്ണൂർ കുറുവോട്ടുമൂല 

നിയമം ചട്ടം 69 അനുസരിച്ച് നോട്ടീസ് പുറപ്പെടുവിക്കുകയും 
ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ സി . 236 ( ഡി ) ആപ്കോസ് സംഘം 

ആക്ഷേപങ്ങളും പരാതികളും ക്ഷണിക്കുകയും വ്യക്തികൾക്കും 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 

സ്ഥാപനങ്ങൾക്കും കൊടുക്കുവാനും ലഭി ക്കു വാ നു മുള്ള 

ബാധ്യതകളെ സംബന്ധിച്ചും മറ്റും പരാതികൾ ബോധിപ്പി 
പരാ മർശം: - (1) ജോയിന്റ് രജിസ്ട്രാർ ( ഡയറി) 

ക്കുന്നതിന് സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു . എന്നാൽ 
തിരുവനന്തപുരത്തിന്റെ 31- 2 -1996 - ലെ 
എച്ച്/ 19047/ 1995/ ത . തീ. നമ്പർ ഉത്തരവ്. 

നിശ്ചിത സമയപരിധിക്കുള്ളിൽ യാതൊരുവിധ പരാതികളും 

ആക്ഷേപങ്ങളും ലഭിച്ചില്ലെന്ന് മേൽ പരാമർശം 3 പ്രകാരം 
( 2 ) ലിക്വിഡേറ്റർ പുറപ്പെടുവിച്ച നോട്ടീസ്. 

ലിക്വിഡേറ്റർ അറിയിച്ചിരിക്കുന്നു. കൂടാതെ സംഘത്തിന്റെ ബാങ്ക് 
( 3 ) ലിക്വിഡേറ്ററുടെ 24 - 12 - 2019 - ലെ - അക്കൗണ്ടുകൾ പരിശോധിച്ച തിൽ കുറ്റ്യാട്ടൂർ സർവ്വീസ് 
197 /2019 -ാം നമ്പർ കത്ത്. 

സഹകരണ ബാങ്കിന്റെ പാവന്നൂർമൊട്ട ശാഖയിൽ ഉണ്ടായിരുന്ന 
മേൽ ഒന്നാം പരാമർശ പ്രകാരം ഇരിക്കൂർ ബ്ലോക്കിലെ 

3 778, 27 - 11 -2019 - ന് 0404 800 88 എന്ന ശീർഷകത്തിൽ 
കുറുവോട്ടുമൂല ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം ചെലാൻ മു ഖാ ന്തിരം നിക്ഷേ പി ച്ചു . കണ്ണൂർ ജില്ലാ 
നമ്പർ സി. 236 ( ഡി ) ആപ്കോസ് സമാപ്തീകരിക്കുന്നതിന് സഹകരണ ബാങ്കിന്റെ ശാഖയിൽ ഉണ്ടായിരുന്ന 3 2,525 , 


Gaz . No. 7 /2020 /DTP (Dairy Development). 


399 


KERALA GAZETTE 


[ PART III 


ഉത്തരവ് 


24 - 12 - 2019 - ന് 0404 800 88 എന്ന ശീർഷകത്തിൽ ചെലാൻ 
മുഖാന്തിരം നിക്ഷേപിച്ചു . സമാപീകരണ നടപടികൾ നടന്നു 
കൊണ്ടിരിക്കുന്ന സി 236 ( ഡി ) ആപ്കോസ് കുറുവാട്ടുമൂല 
ക്ഷീരോൽപ്പാദക സഹകരണ സംഘം 18 - 2 -2011- ൽ രജിസ്റ്റർ 
ചെയ്തതെങ്കിലും വളരെക്കാലമായി നിർജ്ജീവാവസ്ഥയിലായ 
തി നാൽ രജിസ്റ്ററുകൾ, ഫർണിച്ചറുകൾ എന്നിവ ഒന്നും 
ലഭ്യമല്ലായെന്നും ആയതിനാൽ മറ്റ് ബാധ്യതകൾ ഒന്നും 
ഇല്ലാത്തതിനാൽ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 
74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
മേൽ പരാമർശം 3 പ്രകാരം ലിക്വി ഡേറ്റർ ശുപാർശ 
ചെയ്യുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയിതിരിക്കുന്നു. 


മേൽ റിപ്പോർട്ടുകളുടെയും ശുപാർശകളുടെയും അടിസ്ഥാ 
നത്തിൽ കുറുവോട്ടുമൂല ക്ഷീരോൽപ്പാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ സി 236 ( ഡി ) ആപ്കോസ് സമാപ്തീകരിച്ച് 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവാകുന്നു . 


ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കണ്ണൂർ. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


400 


